Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No. രജി. നമ്പർ 
KL / TV ( N ) /12 /2009 - 2011 


KERALA 


VMENT OF 
ടന്ന ഭർ 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


15th June 2010 

2010 ജൂൺ 15 
25th Jyaishta 1932 
| 1932 ജ്യേഷ്ഠം 25 


വാല്യം 55 


നമ്പർ 


PART III 
Police Department 


NOTIFICATION 


No, T4 /96987/2009 . 

31st May 2010 . 
The Ad -hoc DPC (Lower) held on 11 -3 - 2010 , had 
examined the case of Sri K . Rajan , RSI (Retired ) for 
inclusion of his name in the Select List of RSIs fit for 
promotion as RIs for the year 2003 ( for the vacancies in 
2004 ). The Committee decided to include him notionally in 
the above Select List as indicated below : 


- റിസർവ്വ് പോലീസ് സബ് ഇൻസ്പെക്ടർ 
- ശ്രീ . കെ . രാജനെ റിസർവ്വ് പോലീസ് ഇൻസ്പെക്ടറായി 

സ്ഥാനക്കയറ്റം നൽകുവാനുള്ള റിസർവ്വ് പോലീസ് സബ് 
ഇൻസ്പെക്ടർമാരുടെ 2003 വർഷത്തെ സെലക്ട് ലിസ്റ്റിൽ 
( 2004- ലെ ഒഴിവുകളിൽ നിയമിക്കുന്നതിനുവേണ്ടി) ഉൾപ്പെടു 
ത്തു ന്നത് സംബ ന്ധിച്ച കാര്യം 11 - 3 - 2010 - ൽ ചേർ ന്ന 
അഡ്ഹോക്ക് വകുപ്പു തല പ്രമോഷൻ കമ്മിറ്റി ( ലോവർ) 
പരിശോധിക്കുകയുണ്ടായി. ടിയാനെ റിസർവ്വ് പോലീസ് 
ഇൻസ്പെക്ടറായി സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള റിസർവ്വ് 
പോലീസ് ഇൻസ്പെക്ടർമാരുടെ 2003 വർഷത്തെ ( 2004- ലെ 
ഒഴിവുകളിൽ നിയമിക്കുന്നതിനു വേണ്ടി) സെലക്ട് ലിസ്റ്റിൽ 
നോഷണലായി ഉൾപ്പെടുത്തു വാൻ കമ്മിറ്റി തീരുമാനിച്ചു . 
മേൽപ്പറഞ്ഞ സെലക്ട് ലിസ്റ്റിൽ ടിയാന്റെ സ്ഥാനം താഴെ 
പറയുംപ്രകാരം 7 ( എ ) ആയിരിക്കും. 


Select List for the year 2003 
Sl. No. 7 Sri N . T . Anandan 
Sl. No. 7 (a ) Sri K . Rajan 
Sl. No. 8 Sri K . K . Sasi 


The above decision of the DPC was approved by 
Government vide Letter No. 26251/K1/10 /Home, dated 
24-4- 2010. 


വ 


2003 -ാം വർഷത്തെ സെലക്ട് ലിസ്റ്റ് 


ക്രമനമ്പർ 7 ശ്രീ . എൻ. റ്റി . ആനന്ദൻ 


The Select List of RSIs fit for promotion as RIs for 
the year 2003 ( for the vacancies in 2004 ) published vide 
Police Headquarters Notification No . T4/ 110944/ 2003, 
dated 18 - 5 - 2005 stands modified to this extent. 


കമനമ്പർ 1 ( എ ) ശ്രീ . കെ . രാജൻ 


ക്രമനമ്പർ 8 ശ്രീ . കെ . കെ . ശശി 


15th June 2010] 


POLICE DEPARTMENT 


- വകു പ്പു തല പ്രമോഷൻ കമ്മിറ്റിയുടെ മേൽപ്പറഞ്ഞ - ത്തിൽ അടച്ച് രസീത് വാങ്ങേണ്ടതാണ്. കൂടാതെ, ലേലത്തിൽ 
തീരു മാനം 24 - 4 - 2010 -ാം തീയതിയിലെ കത്ത് നമ്പർ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരിൽനിന്ന് മുൻകൂട്ടി സീൽ 
26251 / കെ .1/10 / ആഭ്യന്തരം പ്രകാരം സർക്കാർ അംഗീകരിക്കുകയും ചെയ്ത കവറിൽ ദർഘാസുകൾ നേരിട്ടോ തപാൽമുഖേനയോ 
ചെയ്തിട്ടുണ്ട്. 

2010 ജൂൺ മാസം 26 -ാം തീയതി പകൽ 11 മണിക്കകം ടി 

ആഫീസിൽ സ്വീക രിക്കുന്നതാണ്. ദർഘാസിനോ ടൊപ്പം 
-- 18- 5- 2005 -ാം തീയതിയിലെ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ് 

മേൽപ്പറഞ്ഞ നിരക്കിൽ ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ 
വിജ്ഞാപനം നമ്പർ റ്റി4/ 110944 / 2003 പ്രകാരം പ്രസിദ്ധീകരി 

നിന്നും കൊല്ലം വിജിലൻസ്ആന്റ്ആന്റി കറപ്ഷൻ ബ്യൂറോ 
ച്ചിരുന്ന റിസർവ് പോലീസ് ഇൻസ്പെക്ടർമാരായി സ്ഥാനക്കയറ്റം ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിന്റെ പേരിൽ വാങ്ങിയ ഡി . ഡി . 
ലഭി ക്കു വാൻ അർഹതനേടിയ റിസർവ്വ് പോലീസ് സബ് അടക്കം ചെയ്യേണ്ടതാണ്. ദർഘാസ് അടക്കം ചെയ്ത കവറിനു 
ഇൻസ്പെക്ടർമാരുടെ 2003 വർഷത്തെ സെലക്ട് ലിസ്റ്റ് 

മുകളിൽ “ ഡിപ്പാർട്ട്മെന്റ് വാഹനം കെ . എൽ. 01- പി - 403 

ലേലത്തിൽ വാങ്ങാനുള്ള ദർഘാസ് എന്ന് വ്യക്ത മായി 
(2004 - ലെ ഒഴിവുകളിൽ നിയമിക്കുന്നതിനുവേണ്ടി) ഇപ്രകാരം 

രേഖപ്പെടുത്തേണ്ടതാണ്. ലേലം അവസാനിച്ചാലുടൻ ദർഘാസ് 
ഭേദഗതിയോടെ നിലവിലുണ്ടായിരിക്കുന്നതാണ്. 

തുറക്കുന്നതും ലേലത്തിന്റെയോ ദർഘാസിന്റെയോ ഏതാണ് 
കൂടു തൽ ആയതിന് ലേലം ഉറപ്പാ ക്കു ന്ന താ ണ്. ലേലം 

ഉറപ്പിക്കപ്പെട്ട ഉടൻതന്നെ ലേല ദർഘാസ് തുകയുടെ പകുതി 
JACOB PUNNOOSE , 

സംഖ്യ ( നിരതദ്രവ്യം കഴിച്ച്) ലേലസ്ഥലത്തു വച്ചു തന്നെ 
Director General of Police and അടയ്ക്കേണ്ടതും ബാക്കി സംഖ്യ (മുഴുവൻ തുകയ്ക്കുള്ള 
Police Headquarters , 

Convenor, 

നികുതി അടക്കം) ലേലം/ ദർഘാസ് സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് 
Thiruvananthapuram . Departmental Promotion Committee കൈപ്പറ്റി 10 ദിവസത്തിനുള്ളിൽ അടച്ച് സ്വന്തം ചെലവിൽ ടി 

( Lower). 

വാഹനം നീക്കം ചെയ്യേണ്ടതുമാണ്. ലേലംകൊണ്ടയാൾ ഈ 
നിബ ന്ധ ന ക ൾ ലംഘിച്ചാൽ ടിയാ ളു ടെ നിര ത ദ വ്യം 
സർക്കാരിലേക്ക് മുതൽക്കൂട്ടുന്നതും വാഹനം പുനർലേലം 
ചെയ്യു ന്ന തു മാ ണ്. പുനർ ലേല ത്തിൽ സർക്കാരിന് 

എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയതിന് ആദ്യം ലേലം 
ലേല പരസ്യം 

കൊണ്ടയാൾ ഉത്തരവാദിയാകുന്നതും നഷ്ടം വന്ന സംഖ്യ 

ടിയാനിൽ നിന്നും ഈടാക്കുന്നതുമാണ്. പുനർലേലത്തിൽ 
നമ്പർ 462 / 2010 / കെ . എൽ. എം . 

2010 മേയ് 28 . 

കൂടു തൽ തുക ലഭിച്ചാൽ ടിയാൻ അതിന് അ വ കാ ശി 
വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോ, കൊല്ലം 

യായിരിക്കുന്നതല്ല . 
യൂണിറ്റ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിന്റെ കാര്യാലയത്തിൽ 

ല വസ്തു ലേല ത്തിന് മുൻപുള്ള 10 പവ്യത്തി 
( ബിൽഡിംഗ് നമ്പർ 95 - 47) സൂക്ഷിച്ചിട്ടുള്ള താഴെപ്പറയുന്ന - ദിനങ്ങളിൽ രാവിലെ 10 മണിമുതൽ വൈകിട്ട് 5 മണി 
സർക്കാർ വാഹനം 2010 ജൂൺ മാസം 26 -ാം തീയതി പകൽ വരെയുള്ള സമയത്തിനിടയ്ക്ക് ക്ക് ഡെ പട്ടി പോലീസ് 
11 മണിക്ക് ടി കാര്യാലയത്തിൽ വച്ച് പരസ്യമായി ലേലം സൂപ്രണ്ടിന്റെ അനുമതിയോടെ പരിശോധിക്കാവുന്നതാണ്. 
ചെയ്യുന്നതാണ്. 

യാതൊരു കാരണവും കാണിക്കാതെ ലേലം മാറ്റിവയ്ക്കാനുള്ള 
വാഹനം - കെ .എൽ.01. പി 403 (മഹീന്ദ്ര ജീപ്പ്) . 

അവകാശം വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻബറോ 

കൊല്ലം ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിൽ നിക്ഷിപ്തമായിരി 
നിരതദ്രവ്യം - 3,000 രൂപ. 

ക്കുന്നതാണ്. 
ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേല 
സ്ഥലത്ത് ഹാജരായി ലേലം തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ 

ഡെപ്യൂട്ടി പോലീസ് 

- (ഒപ്പ്) 
മുമ്പ് വാഹനത്തിന് മേൽക്കാ ണിച്ചപകാരം നിരതദ്രവ്യം 

സൂപ്രണ്ടിന്റെ കാര്യാലയം, വിജിലൻസ് ഡെപ്യൂട്ടി 
കൊല്ലം വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോ, 

- ആന്റ് ആന്റി കറപ്ഷൻബ്യൂറോ, പോലീസ് സൂപ്രണ്ട്. 
കൊല്ലം യൂണിറ്റ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിന്റെ കാര്യാലയ 

കൊല്ലം. 


